Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No. രജി. നമ്പർ 
KL/ TV ( N )/12/ 2009 - 2011 


GOVERN 


ാട 


VMENT OF 
मन्याव अब 


OF KER 


KERALA GAZETTE 
- കേരള ഗസറ്റ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 


No . 


30th March 2010 

2010 മാർച്ച് 30 
9th Chaithra 1932 
1932 ചൈത്രം 9 


13 


വാല്യം 55 


തിരുവനന്തപുരം, ചൊവ 


നമ്പർ 


PART III 


Fisheries Department 


നിബന്ധനകൾ 


ലേലപ്പരസ്യം 
നമ്പർ ഇ 129 / 2010 . 

2010 ഫെബ്രുവരി 25. 
സംസ്ഥാന ഫിഷറീസ്വകുപ്പിന്റെ വക കോട്ടയം ജില്ലയിലെ 
ഗവൺമെന്റ് മോഡൽ ഫിഷ് ഫാമിന്റെ പരിസരത്ത് നിൽക്കുന്ന 
ഫലവൃക്ഷങ്ങളിലെ മേലാദായം 2010 ഏപ്രിൽ 1-ാം തീയതിമുതൽ 
2011 മാർച്ച് 31 -ാം തീയതി വരെ എടുക്കുന്നതിനുള്ള അവകാശം 
കോട്ടയം ഫിഷറീസ് ഡെപ്യൂട്ടി ഡയ റ ക് ടർ താഴെ 
പറഞ്ഞിരിക്കുന്ന സ്ഥലത്തും സമയത്തും താഴെ കാണുന്ന 
വ്യവസ്ഥകൾക്ക്വിധേയമായി പരസ്യലേലം നടത്തി കൊടുക്കു 
ന്നതാണ്. 


ലേലത്തിൽപങ്കെടുക്കാനാഗ്രഹിക്കുന്നവർ ലേലംതുടങ്ങു 
ന്ന തിന് മുൻപ് നിര ത ദ വ്യം ലേലം ചെയ്യുന്ന 
ഉദ്യോഗസ്ഥനെഏൽപ്പിക്കേണ്ടതാണ്. 
ഗവൺമെന്റ് വക കുത്തകപ്പാട്ടം ഏറ്റെടുത്ത് നടത്തി 
വീഴ്ച വരുത്തിയവർ ലേലത്തിൽ പങ്കെടുക്കുവാൻ 
പാടില്ലാത്തതാകുന്നു . 
ഏറ്റവും കൂടിയ തുകയ്ക്ക് ലേലം വിളിക്കുന്ന ആളിന്റെ 
പേരിൽ ലേലം താൽക്കാലികമായി ഉറപ്പിക്കുന്നതും 
മേലുദ്യോഗസ്ഥരുടെ അംഗീകാരത്തിന് വിധേയമായി 
മാത്രം ലേലം സ്ഥിരപ്പെടുത്തുന്നതുമായിരിക്കും. 
- ലേലം മൂന്നു വാക്ക് വിളിച്ചു നിർത്തിയ ഉടനെ ലേല 
സംഖ്യയുടെ പകുതിതുക നിരതദ്രവ്യം ഉൾപ്പെടെ ലേല 
ക്കാരൻ അപ്പോൾതന്നെ അടയ്ക്കേണ്ടതാണ്. കൂടാതെ 
അത്രയും തുക സെക്യൂരിറ്റിയായും കെട്ടിവയ്ക്കേണ്ട 
താണ്. ടി സെക്യൂരിറ്റി തുക കാലാവധി കഴിയുന്ന 
മുറയ്ക്ക്മാത്രം തിരിച്ചു നൽകുന്നതായിരിക്കും. 
ലേലത്തിൽ പങ്കെടുക്കുന്ന മറ്റുള്ളവരുടെ നിരതദ്രവ്യം 
ലേലം കഴിഞ്ഞാലുടൻ മടക്കി കൊടുക്കുന്നതാണ്. 
ലേല ത്തിൽ പങ്കെടു ക്കു ന്ന വർക്ക് ലേല സംഖ്യ 
യഥാസമയം അടയ്ക്കുന്നതിനുള്ള സാമ്പത്തികശേഷി 
ഉണ്ടായിരിക്കണം. 


വൃക്ഷങ്ങൾ 


എണ്ണം 


തെങ്ങ് 


140 


മാവ് 


പ്ലാവ് 


ആകെ 

147 
ലേലം നടത്തുന്ന സ്ഥലവും തീയതിയും സമയവും 
ഗവൺമെന്റ് മോഡൽ ഫിഷ് ഫാം പരിസരം, പള്ളം, 5 - 5- 2010 
ബുധനാഴ്ച രാവിലെ 11 മണി. 


30th March 2010). 


FISHERIES DEPARTMENT 


12. 


7 . ലേലത്തിൽ പങ്കെടു ക്കു വാൻ വേണ്ടത്ര ആളുകൾ 

ഇല്ലാതെ വരുകയോ വേണ്ടത്ര മൽസരം ഇല്ലാതെയോ 
വരുന്നപക്ഷം ലേലം നിർത്തിവച്ച് മറ്റൊരു ദിവസം 
ലേലം നടത്തുവാൻ ലേലം ചെയ്യുന്ന ഉദ്യോഗസ്ഥന് 
അധികാരമുണ്ടായിരിക്കും. 
ലേലം സ്ഥിരപ്പെടുത്തിയ വിവരം അറിയിക്കുന്ന തീയതി 
മുതൽ ഒരാഴ്ചയ്ക്കകം ലേലം കൊണ്ടയാൾ ബന്ധപ്പെട്ട 
ആഫീസിൽ നേരിട്ട് ഹാജരായി 50 രൂപയുടെമുദ്രപ്പത 
ത്തിൽ ഉടമ്പടി എഴുതിവയ്ക്കേണ്ടതും ഉടമ്പടിക്ക് വിപരീ 
തമായി പ്രവർത്തിക്കുന്നപക്ഷം ലേലക്കാരൻ കെട്ടി 
വച്ചിരിക്കുന്ന തുക കണ്ടുകെട്ടി സർക്കാരിലേക്ക്മുതൽ 
കൂട്ടു ന്നതു മാ യിരിക്കും. മേൽപ്പറ ഞ്ഞ ഉടമ്പടി 
എഴുതി നൽകുന്നതിനുമുമ്പ് കായ്ഫലം എടുക്കുവാൻ 
പാടില്ലാത്തതുമാകുന്നു . 
ലേലസംഖ്യ 3 ഗഡുക്കളായി അടയ്ക്കുവാൻ അനുവദി 
ക്കുന്നതും ആദ്യഗഡു ( ലേല സംഖ്യയുടെപകുതി) ലേല 
ദിവസം കെട്ടിവയ്ക്കേണ്ടതും ബാക്കി തുകയുടെ പകുതി 
ഉടമ്പടി വയ്ക്കുന്നതോടൊപ്പവും ശേഷിക്കുന്ന തുക 
2010 ആഗസ്റ്റ് 31 -ാം തീയതിക്ക്മുമ്പായും അടയ്ക്കേണ്ട 
തുമാണ്. 


ഈടാക്കുന്നതുമാണ്. വീണ്ടും ലേലം ഉണ്ടായാൽ 
ആദ്യ ലേലക്കാരന് പങ്കെടു ക്കു വാൻ അവകാശം 
ഇല്ലാത്തതുമാണ്. 
ലേലക്കാരൻ ഡിപ്പാർട്ടുമെന്റ് വക പ്രവർത്തനങ്ങൾക്ക് 
തടസ്സംഉണ്ടാകുന്നതായ യാതൊരു പ്രവർത്തിയും ചെയ്ത 
കൂടാത്തതാണ്. ഡിപ്പാർട്ടുമെൻറിലെ ആവശ്യത്തിലേക്ക് 
യാതൊരു വ്യക്ഷ വും മുറിച്ചു മാറ്റു ന്ന തിന് 
ഡിപ്പാർട്ടുമെന്റിന് അധികാരം ഉണ്ടായിരിക്കുന്നതും 
അതുമൂലം ലേലക്കാരന്ഉണ്ടാകുന്ന നഷ്ടം ഫിഷറീസ് 
അസിസ്റ്റന്റ് ഡയറക്ടറുടെ തീരുമാനപ്രകാരം ഇളവ് 
ചെയ്ത് കൊടുക്കുന്നതുമാണ്. മറ്റു കാരണങ്ങളാലു 
ണ്ടാകുന്ന യാതൊരു നഷ്ടത്തിലും ലേലസംഖ്യയിൽ 
കുറവു ചെയ്ത് കിട്ടുന്നതിന് ലേലക്കാരന് അർഹത 
ഉണ്ടായിരിക്കുന്നതല്ല. 
ലേലക്കാരൻ കായ്ഫലം എടുക്കുന്നതുമൂലം വൃക്ഷ 
ങ്ങൾക്ക് യാതൊരു നാശവും സംഭവിക്കാതിരിക്കുവാൻ 
ശ്രദ്ധിക്കേണ്ടതാണ്. 
ലേലക്കാരനിൽ നിന്നുംഏതെങ്കിലും തുക ഈടാക്കാനു 
ണ്ടെങ്കിൽ അത് കേരള സംസ്ഥാനത്തു നിലവിലിരിക്കുന്ന 
കര കുടിശ്ശിക നിയമ പ്രകാരമോ നിലവിലുള്ള മറ്റു 
നിയമങ്ങൾ അനുസരിച്ചോ വസൂലാക്കുന്നതാണ്. 
യാതൊരു കാരണവും കാണിക്കാതെ ലേലം നിർത്തി 
വയ്ക്കുന്നതിനോ നിരാകരിക്കാനോ ഉള്ള അധികാരം 
ലേലം നടത്തുന്നഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമാണ്. 
ലേലം കൊണ്ട് വ്യക്തി കാലാകാലങ്ങളിൽ ഫലവൃക്ഷ 
ങ്ങൾക്ക് ആവശ്യമായ വളപ്രയോഗവും പരിചരണവും 
സ്വന്തം ചെലവിൽ ചെയ്യേണ്ടതാണ്. 


13 . 


14 . 


10 . 


15. 


11 . 


16 . 


കുത്തകക്കാരൻമുടക്കം വരുത്തിയാൽമുടക്കം വരുത്തുന്ന 
തീയതി മുതൽ ഗവൺമെന്റ് നിശ്ചയിക്കുന്ന നിരക്കിൽ 
പിഴ ഒടുക്കേണ്ടതാണ്. 
രണ്ടാം തവണ പണം അടയ്ക്കുന്നതിന് കരാറുകാരൻ 
വീഴ്ച വരുത്തുകയാണെങ്കിൽ തുടർന്ന് ആദായം 
എടുക്കുന്നതിനുള്ള അവകാശം റദ്ദ് ചെയ്യുന്നതിനും 
പുനർലേലം നടത്തുന്നതിനും ഫിഷറീസ് അസിസ്റ്റന്റ് 
ഡയറക്ടർക്ക് അധികാരം ഉണ്ടാ യി രിക്കുന്നതും 
ആയതുമൂലം ഉണ്ടാകുന്ന എല്ലാ കഷ്ടനഷ്ടങ്ങൾക്കും 
കരാറുകാരൻഉത്തരവാദിയായിരിക്കുന്നതും നിലവിലുള്ള 
കര കുടിശ്ശിക നിയമം അനുസരിച്ച് പ്രസ്തുത തുക 


ഫിഷറീസ് ഡെപ്യൂട്ടി 
ഡയറക്ടറുടെ കാര്യാലയം, 
കോളേജ് റോഡ്, കോട്ടയം. 


( ഒപ്പ്) 
ഫിഷറീസ് ഡെപ്യൂട്ടി 

ഡയറക്ടർ. 


